Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


= 


Reg. No. രജി. നമ്പർ 
KL/TV ( N ) /12/ 12 -14 


| T 


GOVERN 


കേ 


രള സർക്കി 
WMENT OF 


ക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


23rd October 2012 
2012 ഒക്ടോബർ 23 


Vol . I 


THIRUVANANTHAPURAM , TUESDAY 


No. 


| 20 


വാല്യം 1 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


1st Karthika 1934 
1934 കാർത്തികം 1 


PART III 
Commissionerate of Land Revenue 


KOLLAM DISTRICT 


വിജ്ഞാപനം 
[2007 - ലെ കേരള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ( തടയൽ) 
നിയമത്തിലെ 6-ാം വകുപ്പ് (1) -ാം ഉപവകുപ്പ് (b) 

- ഖണ്ഡപ്രകാരം) 


- (1 ) 


നമ്പർ എം .9 - 13822 / 12. 

2012 സെപ്റ്റംബർ 24. 
കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ പവിത്രേശ്വരം 
വില്ലേജിൽ എഴുതനങ്ങാട് മുറിയിൽ ചരുവിള പടിഞ്ഞാറ്റതിൽ 
വീട്ടിൽ സുന്ദരൻ മകൻ 30 വയസ്സുള്ള വേടൻ സുരേഷ് 
എന്നറിയപ്പെടുന്ന സുരേഷ് എന്ന നിങ്ങൾ നിരന്തരമായി 
സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവരുന്നതായും 
നിങ്ങ ളുടെ പ്രവർത്ത ന ങ്ങ ൾ എഴു കോൺ, പുത്തൂർ, 
കിഴക്കേ കല്ലട എന്നീ പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽ 
താമസിക്കുന്ന സമാധാന കാംക്ഷികളായ ജനങ്ങളുടെ ജീവനും 
സ്വത്തിനും ഭീഷണിയുണ്ടാക്കുന്നതായും നിങ്ങളുടെ സാന്നിദ്ധ്യം 
ജനങ്ങളിൽ അരക്ഷിതാവസ്ഥയും ഭീതിയും ജനിപ്പിക്കുന്നതായും 
കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി, തന്റെ 1- 3- 2012 - ലെ 
GL / 02 / KAAPA/ 12QR നമ്പർ റിപ്പോർട്ട് പ്രകാരം ബോധിപ്പി 
ച്ചതിന്റെ അടിസ്ഥാ ന ത്തിൽ താങ്കളെ 2007 - ലെ കേരളാ 


സാമുഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ( തടയൽ) നിയമത്തിലെ 
വകുപ്പ് 3 (1) പ്രകാരം തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ 
കരുതൽ തടങ്കലിൽ പാർപ്പിക്കുന്നതിന് ഈ കാര്യാലയത്തിലെ 
19 - 3- 2012 - ലെ എം9 - 13822/ 12 / KAAPA നമ്പർ ഉത്തരവുപ്രകാരം 
നിർദ്ദേശം നൽകിയിരുന്നു . എന്നാൽ അന്നേ ദിവസം മുതൽ 
നിങ്ങൾ ഒളിവിൽ പോയിരിക്കുന്നതിനാൽ നിങ്ങളെ അറസ്റ്റ് 
ചെയ്യുന്നതിനും മേൽപ്പറഞ്ഞ ഉത്തരവ് നടപ്പിലാക്കുന്നതിനും 
സാധിച്ചിട്ടില്ലായെന്നും ആയതിനാൽ നിങ്ങൾക്ക് എതിരെ 
പ്രസ്തുത നിയമത്തിലെ 6 -ാം വകുപ്പ് പ്രകാരമുള്ള നടപടികൾ 
സ്വീകരിക്കണമെന്നും കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി 
ആവശ്യപ്പെട്ടിരിക്കുന്നു. 

- മേൽ വിവരിച്ച സാഹ ച ര്യ ത്തിൽ 2007 - ലെ കേരളാ 
സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ (തടയൽ) നിയമത്തിലെ 6 -ാം 
വകുപ്പ് ( 1) -ാം ഉപ വകുപ്പ് ( b ) ഖണ്ഡ പ കാരം എന്നിൽ 
നിക്ഷി പ് ത മായ അധികാരം ഉപ യോ ഗിച്ച്, ഈ ഗസറ്റ് 
വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ 7 ദിവസ 
ത്തിനകം നിങ്ങൾ എഴുകോൺ പോലീസ് സ്റ്റേഷനിൽ സബ് 


ഇൻസ്പെക്ടർ മുമ്പാകെ ഹാജരാകണമെന്ന് ഇതിനാൽ 
ഉത്ത ര വാ കു ന്നു . ഈ ഉത്തരവ് പാലിക്കു ന്ന തിൽ വീഴ്ച 
വരുത്തുന്നപക്ഷം നിങ്ങളെ രണ്ട് വർഷക്കാലം വരെയാകുന്ന 
തടവിനോ അല്ലെങ്കിൽ പിഴയ്ക്കോ രണ്ടിനും കൂടിയോ 
ശിക്ഷിക്ക പ്പെടാ വു ന്ന താണെന്നും മേൽ വകു പ്പിലെ ( എ ) 
ഖണ്ഡപ്രകാരമുള്ള നടപടികൾക്ക് നിങ്ങൾ വിധേയനാകുന്നതാ 
ണെന്നും ഇതിനാൽ അറിയിക്കുന്നു . 


( 2 ) 


നമ്പർ എം .9 - 36790 / 12. 

2012 സെപ്റ്റംബർ 25. 
കൊല്ലം ജില്ല യിൽ കൊല്ലം താലൂ ക്കിൽ പര പൂ ർ 
വില്ലേജിൽ കുറുമണ്ടൽ ബി ചേരിയിൽ പെരുമ്പുഴ കടയിൽ 
വീട്ടിൽ നിന്നും ഇപ്പോൾ ടി പരവൂർ വില്ലേജിൽ കുറുമണ്ടൽ 
ബി ചേരിയിൽ ആർ. എസ്. മന്ദിരത്തിൽ സുരേന്ദ്രകുറുപ്പ് മകൻ 
35 വയസ്സുള്ള കിളയിൽ സന്തോഷ് എന്നറിയപ്പെടുന്ന സന്തോഷ് 
എന്ന നിങ്ങൾ നിര ത ര മായി പാരിസ്ഥിതിക വിധ്വം സക 
പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വരുന്നതായും നിങ്ങളുടെ ടി 
(പവർത്ത ന ങ്ങ ൾ ഇത്തി ക്ക ര യാ റി ന്റെ യും സമീപ 
പ്രദേശങ്ങളുടെയും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം 
സംഭവിപ്പിക്കുന്നതായും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ 
12 -6 -2012 - ലെ GL / 40 /KAAPA/12QC നമ്പർ റിപ്പോർട്ട് പ്രകാരം 
ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ 2007 - ലെ 
കേരളാ സാമു ഹ്യ വി രുദ്ധ പ്രവർത്ത ന ങ്ങ ൾ ( ത ട യൽ) 
നിയ മ ത്തിലെ വകുപ്പ് 3 ( 1) പ്രകാരം തിരു വ ന ന്ത പുരം 
സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിൽ പാർപ്പിക്കുന്നതിന് 
ഈ കാര്യാലയത്തിലെ 4 - 7 - 2012 - ലെ എം9 - 38790 / KAAPA/ 12 
നമ്പർ ഉത്തരവുപ്രകാരം നിർദ്ദേശം നൽകിയിരുന്നു . എന്നാൽ ടി 
ഉത്തരവ് പുറപ്പെടുവിച്ച ദിവസം മുതൽ നിങ്ങൾ ഒളിവിൽ 
പോയിരിക്കുന്നതിനാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതിനും 
മേൽപ്പറഞ്ഞ ഉത്തരവ് നടപ്പിലാക്കുന്നതിനും സാധിച്ചിട്ടില്ലാ 
യെന്നും ആയ തി നാൽ നിങ്ങൾക്ക് എതിരെ പ്രസ് ത 
നിയ മ ത്തിലെ 6 -ാം വകുപ്പ് (പകാ രമുള്ള നട പ ടി കൾ 
സ്വീകരിക്കണമെന്നും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ 
ആവശ്യപ്പെട്ടിട്ടുണ്ട്. 

മേൽവിവ രിച്ച സാഹച ര്യ ത്തിൽ 2007 - ലെ കേരളാ 
സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ (തടയൽ) നിയമത്തിലെ 6 -ാം 
വകുപ്പ് ( 1) -ാം ഉപ വകുപ്പ് (b ) ഖണ്ഡ പ കാരം എന്നിൽ 
നിക്ഷി പ് ത മായ അധികാരം ഉപ യോ ഗിച്ച്, ഈ ഗസറ്റ് 
വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ 7 ദിവസ 
ത്തിനകം നിങ്ങൾ പരപൂർ പോലീസ് സ്റ്റേഷനിൽ സബ് 
ഇൻസ്പെക്ടർ മുമ്പാകെ ഹാജരാകണമെന്ന് ഇതിനാൽ 
ഉത്ത ര വാ കു ന്നു . ഈ ഉത്തരവ് പാലിക്കു ന്ന തിൽ വീഴ്ച 
വരുത്തുന്നപക്ഷം നിങ്ങളെ രണ്ട് വർഷക്കാലം വരെയാകുന്ന 
തടവിനോ അല്ലെങ്കിൽ പിഴയ് ക്കോ രണ്ടിനും കൂടിയോ 
ശിക്ഷിക്ക പ്പെടാ വു ന്ന താ ണെന്നും മേൽ വകുപ്പിലെ ( എ ) 
ഖണ്ഡപ്രകാരമുള്ള നടപടികൾക്ക് നിങ്ങൾ വിധേയനാകുന്നതാ 
ണെന്നും ഇതിനാൽ അറിയിക്കുന്നു . 


നിങ്ങളുടെ സാന്നിദ്ധ്യം ജനങ്ങളിൽ അരക്ഷിതാവസ്ഥയും 
ഭീതിയും ജനിപ്പിക്കുന്നതായും കൊല്ലം റൂറൽ ജില്ലാ പോലീസ് 
മേധാവി, തന്റെ 29 - 6 - 2012 - ലെ GL / 05 / KAAPA / 12QR നമ്പർ 
റിപ്പോർട്ട് പ്രകാരം ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 
താങ്കളെ 2007 - ലെ കേരളാ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ 
( തടയൽ) നിയമത്തിലെ വകുപ്പ് 3 (1) പ്രകാരം തിരുവനന്തപുരം 
സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിൽ പാർപ്പിക്കുന്നതിന് 
ഈ കാര്യാലയത്തിലെ 23 - 7 - 2012 - ലെ എം9 - 38679/ KAAPA/ 12 
നമ്പർ ഉത്തരവുപ്രകാരം നിർദ്ദേശം നൽകിയിരുന്നു . എന്നാൽ 
അന്നേ ദിവസം മുതൽ നിങ്ങൾ ഒളി വിൽ പോയിരി 
ക്കുന്നതിനാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതിനും മേൽപ്പറഞ്ഞ 
ഉത്തരവ് നടപ്പിലാക്കുന്നതിനും സാധിച്ചിട്ടില്ലായെന്നും ആയതി 
നാൽ നിങ്ങൾക്ക് എതിരെ പ്രസ്തുത നിയമത്തിലെ 6 -ാം 
വകുപ്പ് പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കൊല്ലം 
റൂറൽ ജില്ലാ പോലീസ് മേധാവി ആവശ്യപ്പെട്ടിരിക്കുന്നു. 

- മേൽവിവരിച്ച സാഹ ച ര്യ ത്തിൽ 2007 - ലെ കേരളാ 
സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ( തടയൽ) നിയമത്തിലെ 6 -ാം 
വകുപ്പ് (1) -ാം ഉപ വകുപ്പ് (b ) ഖണ്ഡ പ്രകാരം എന്നിൽ 
നിക്ഷി പ് ത മായ അധികാരം ഉപ യോ ഗിച്ച്, ഈ ഗസറ്റ് 
വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ 7 ദിവസ 
ത്തി നകം നിങ്ങൾ അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ സബ് 
ഇൻസ്പെക്ടർ മുമ്പാകെ ഹാജരാകണമെന്ന് ഇതിനാൽ 
ഉത്ത ര വാ കു ന്നു . ഈ ഉത്തരവ് പാലിക്കു ന്ന തിൽ വീഴ്ച ച 
വരുത്തുന്നപക്ഷം നിങ്ങളെ രണ്ട് വർഷക്കാലം വരെയാകുന്ന 
തട വിനോ അല്ലെങ്കിൽ പിഴയ്ക്കോ രണ്ടിനും കൂടിയോ 
ശിക്ഷിക്ക പ്പെടാ വു ന്നതാണെന്നും മേൽ വകുപ്പിലെ ( എ ) 
ഖണ്ഡപ്രകാരമുള്ള നടപടികൾക്ക് നിങ്ങൾ വിധേയനാകുന്നതാ 
ണെന്നും ഇതിനാൽ അറിയിക്കുന്നു . 


( 4 ) 


നമ്പർ എം .9 - 19815 / 12 . 

2012 സെപ്റ്റംബർ 28. 
-- കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ ക്ലാപ്പന 
വില്ലേജിൽ പ്രയാർ തെക്ക് മുറിയിൽ പൂവിശ്ശേരി കിഴക്കതിൽ 
വീട്ടിൽ പശാ ന്തൻ മകൻ 31 വയസ്സുള്ള പ്രസാദ് എന്ന 
നിങ്ങൾ നിരന്തരമായി സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ 
ഏർപ്പെട്ടു വരുന്നതായും നിങ്ങളുടെ ടി പ്രവർത്ത ന ങ്ങൾ 
ഓച്ചിറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 
സമാധാന കാംക്ഷികളായ ജനങ്ങളുടെ ജീവനും സ്വത്തിനും 
ഭീഷ ണി സൃഷ്ടിക്കു ന്ന തായും നിങ്ങ ളുടെ സാന്നിദ്ധ്യം 
ജനങ്ങളിൽ അരക്ഷിതാവസ്ഥയും ഭീതിയും ജനിപ്പിക്കുന്ന 
തായും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ തന്റെ 
24 - 3 -2012 - ലെ GL /17/ KAAPA /12KC നമ്പർ റിപ്പോർട്ട് പ്രകാരം 
ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ താങ്കളെ 2007 - ലെ 
കേരളാ സാമു ഹ്യ വി രുദ്ധ പ്രവർത്ത ന ങ്ങ ൾ (തട യൽ) 
നിയ മ ത്തിലെ വകുപ്പ് 3 ( 1) പ്രകാരം തിരു വ ന ന്ത പുരം 
സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിൽ പാർപ്പിക്കുന്നതിന് 
ഈ കാര്യാലയത്തിലെ 2 - 4 - 2012 - ലെ എം9 - 19815/ KAAPA/ 12 
നമ്പർ ഉത്തരവുപ്രകാരം നിർദ്ദേശം നൽകിയിരുന്നു . എന്നാൽ 
അന്നേ ദിവസം മുതൽ നിങ്ങൾ ഒളിവിൽ പോയിരി 
ക്കുന്നതിനാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതിനും മേൽപ്പറഞ്ഞ 
ഉത്ത രവ് നടപ്പിലാ ക്കു ന്ന തിനും സാധിച്ചിട്ടില്ലാ യെന്നും 
ആയതിനാൽ നിങ്ങൾക്ക് എതിരെ പ്രസ്തുത നിയമത്തിലെ 
6 -ാം വകുപ്പ് പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും 
-- കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ആവശ്യപ്പെട്ടിരിക്കുന്നു . 


നമ്പർ എം .9 - 38679/ 12 . 

2012 സെപ്റ്റംബർ 25 . 
കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിൽ അഞ്ചൽ 
വില്ലേജിൽ വടമൺ മുറിയിൽ കാട്ടുമ്പുറം ലങ്കേഷ് ഭവനിൽ 
പുഷ്പരാജൻ മകൻ 28 വയസ്സുള്ള ലങ്കേഷ് എന്ന നിങ്ങൾ 
നിരന്തരമായി സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു 
വരുന്നതായും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അഞ്ചൽ പോലീസ് 
സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന സമാധാന കാംക്ഷികളായ 
ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി സൃഷ്ടിക്കുന്നതായും 


- മേൽ വിവരിച്ച സാഹച ര്യ ത്തിൽ 2007 - ലെ കേരളാ 
സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ (തടയൽ) നിയമത്തിലെ 6 -ാം 
വകുപ്പ് ( 1) -ാം ഉപ വകുപ്പ് ( b ) ഖണ്ഡ പ്രകാരം എന്നിൽ 
നിക്ഷി പ ത മായ അധികാരം ഉപ യോ ഗിച്ച്, ഈ ഗസറ്റ് 
വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ 7 ദിവസ 
ത്തി നകം നിങ്ങൾ ഓച്ചിറ പോലീസ് സ്റ്റേഷ നിൽ സബ് 
ഇൻസ്പെക്ടർ മുമ്പാകെ ഹാജരാകണമെന്ന് ഇതിനാൽ 
ഉത്ത ര വാ കു ന്നു . ഈ ഉത്തരവ് പാലിക്കു ന്ന തിൽ വീഴ്ച 
വരുത്തുന്നപക്ഷം നിങ്ങളെരണ്ട് വർഷക്കാലം വരെയാകുന്ന 
തടവിനോ അല്ലെങ്കിൽ പിഴയ് ക്കോ രണ്ടിനും കൂടിയോ 
ശിക്ഷിക്ക പ്പെടാ വു ന്നതാണെന്നും മേൽ വകുപ്പിലെ ( എ ) 
ഖണ്ഡപ്രകാരമുള്ള നടപടികൾക്ക് നിങ്ങൾ വിധേയനാകുന്ന 
താണെന്നും ഇതിനാൽ അറിയിക്കുന്നു. 


നമ്പർ എം.9 - 39573 / KAA ( P ) A / 12 . 


2012 ഒക്ടോബർ 10 . 


- കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ തേവലക്കര 
വില്ലേജിൽ കോയിവിള മുറിയിൽ പുന്നപ്പുഴ വിളയിൽ വീട്ടിൽ 
ബോസ്കോ മകൻ 24 വയസ്സുള്ള ബിബിൻ എന്നും വിപിൻ 
എന്നും അറിയപ്പെടുന്ന വിപിൻ ബോസ്കോ എന്ന നിങ്ങൾ 
നിരന്തരമായി സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു 
വ രു ന്ന താ യും നിങ്ങ ളുടെ ടി പവർ ത്ത ന ങ്ങൾ 
തെക്കുംഭാഗം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 
സമാധാന കാംക്ഷികളായ ജനങ്ങളുടെ ജീവനും സ്വത്തിനും 
ഭീഷ ണി സൃഷ്ടിക്കു ന്ന തായും നിങ്ങളുടെ സാന്നിദ്ധ്യം 
ജനങ്ങളിൽ അരക്ഷിതാവസ്ഥയും ഭീതിയും ജനിപ്പിക്കുന്ന 
തായും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ തന്റെ 
28 - 6- 2012- ലെ GL / 44 / KAAPA /12QC നമ്പർ റിപ്പോർട്ട് പ്രകാരം 
ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ താങ്കളെ 2007 - ലെ 
കേരളാ സാമു ഹ്യ വി രുദ്ധ പ്രവർത്ത ന ങ്ങ ൾ ( ത ട യൽ) 
നിയ മ ത്തിലെ വകുപ്പ് 3 ( 1) പ്രകാരം തിരു വ ന ന്ത പുരം 
സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിൽ പാർപ്പിക്കുന്നതിന് 
ഈ കാര്യാലയത്തിലെ 23 - 7 -2012 - ലെ എം9 - 39573 /KAAPA /12 
നമ്പർ ഉത്തരവുപ്രകാരം നിർദ്ദേശം നൽകിയിരുന്നു . എന്നാൽ 
അന്നേ ദിവസം മുതൽ നിങ്ങൾ ഒളി വിൽ പോയിരി 
ക്കുന്നതിനാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതിനും മേൽപ്പറഞ്ഞ 
ഉത്ത രവ് നട പ്പി ലാ ക്കു ന്ന തിനും സാധിച്ചിട്ടില്ലാ യെന്നും 
ആയതിനാൽ നിങ്ങൾക്ക് എതിരെ പ്രസ്തുത നിയമത്തിലെ 
6 -ാം വകുപ്പ് പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും 
കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ആവശ്യപ്പെട്ടിരിക്കുന്നു. 


- മേൽ വിവരിച്ച സാഹച ര്യ ത്തിൽ 2007 - ലെ കേരളാ 
സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ( തടയൽ) നിയമത്തിലെ 6 -ാം 
വകുപ്പ് ( 1) -ാം ഉപ വകുപ്പ് ( b ) ഖണ്ഡ പ്രകാരം എന്നിൽ 
നിക്ഷിപ്ത മായ അധികാരം ഉപ യോ ഗിച്ച്, ഈ ഗസറ്റ് 
വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ 7 ദിവസ 
ത്തിനകം നിങ്ങൾ തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിൽ സബ് 
ഇൻസ്പെക്ടർ മുമ്പാകെ ഹാജരാകണമെന്ന് ഇതിനാൽ 
ഉത്ത ര വാ കു ന്നു . ഈ ഉത്തരവ് പാലിക്കു ന്ന തിൽ വീഴ്ച 
വരുത്തുന്നപക്ഷം നിങ്ങളെ രണ്ട് വർഷക്കാലം വരെയാകുന്ന 
തട വിനോ അല്ലെങ്കിൽ പിഴയ്ക്കോ രണ്ടിനും കൂടിയോ 
ശിക്ഷിക്കപ്പെടാ വു ന്ന താ ണെന്നും മേൽ വകുപ്പിലെ ( എ ) 
ഖണ്ഡപ്രകാരമുള്ള നടപടികൾക്ക് നിങ്ങൾ വിധേയനാകുന്ന 
താണെന്നും ഇതിനാൽ അറിയിക്കുന്നു . 


( ഒപ്പ്) 
ജില്ലാ മജിസ്ട്രേറ്റ്. 


കൊല്ലം. 


